O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6711 


Revenue Department 


22nd February 2022 


Wayanad District 


Mananthavady 


Taluk 


NOTICE 


നമ്പർ : H1-640 / 2022 


18-02-2022 


മാനന്തവാടി താലൂക്കിൽ എടവക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി.ഐ. ലൂയീസ് , S / O 
വാറുണ്ണി , ചിറ്റിലപ്പള്ളി ഹൗസ് , എടവക പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടവക വില്ലേജിൽ പരേതൻറെ മകൻ ജോസ് പോൾ ചിറ്റിലപ്പുള്ളി , ചിറ്റിലപ്പള്ളി 
ഹൗസ് , തഹസിൽദാർ , മാനന്തവാടി സ്വമേധയാ സമർപ്പിച്ച അപേക്ഷ യും റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 23-01-2022 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


61 


2 


മകൻ 


56 


3 


മകൻ 


54 


4 


ഷേർളി ലൂയീസ് 
| ജോസ് പോൾ ചിറ്റിലപ്പുള്ളി 
ജിറ്റോ ലൂയീസ് 
ലിസ്ലി മാത്യ 
ഡിഗോ ലൂയി വിൻസെന്റ് 
ലിബിൻ മാത്യ വിൻസെന്റ് 
മരിയ ട്രീസ വിൻസെന്റ് 


മകന്റെ ഭാര്യ 


61 


5 


പൗത്രൻ 


34 


6 


പൗത്രൻ 


32 


7 


| പൗത്രി 


24 


നമ്പർ : എച്ച് 1-640 2022 


18-02-2022 


മാനന്തവാടി താലൂക്കിൽ എടവക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇ.ഡി. ത്രേസ്യാക്കുട്ടി , WO 
സി . ഐ . ലൂയീസ് , ചിറ്റിലപ്പള്ളി ഹൗസ് , എടവക പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എടവക വില്ലേജിൽ പരേതയുടെ മകൻ ജോസ് പോൾ 
ചിറ്റിലപ്പുള്ളി , ചിറ്റിലപ്പള്ളി ഹൗസ് , തഹസിൽദാർ , മാനന്തവാടി സ്വമേധയാ സമർപ്പിച്ച അപേക്ഷയും റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-03-2016 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും മരണപ്പെട്ടു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


61 


2 


| ഷേർളി ലൂയീസ് 
ജോസ് പോൾ ചിറ്റിലപ്പള്ളി 
| ജിഗോ ലൂയീസ് 


| മകൻ 


56 


3 


മകൻ 


54 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6712 


KERALA GAZETTE 


Part III 


4 


61 


5 


34 


ലിസ്സി മാത്യു ( മരണപ്പെട്ട മകൻ വിൻസെന്റ് സി.എൽ . ന്റെ മകന്റെ ഭാര്യ 
( ഭാര്യ ) 
ഡിഗോ ലൂയി വിൻസെന്റ് ( മരണപ്പെട്ട മകൻ വിൻസെന്റ് പൗത്രൻ 
സി.എൽ , ന്റെ മകൻ 
ലിബിൻ മാത്യു വിൻസെന്റ് ( മരണപ്പെട്ട മകൻ വിൻസെന്റ് പൗത്രൻ 
സി.എൽ . ന്റെ മകൻ ) 
മരിയ ട്രീസ വിൻസെന്റ് ( മരണപ്പെട്ട മകൻ വിൻസെന്റ് സി.എസൗത്രി 

ന്റെ മകൾ 


6 


32 


7 


24 


നമ്പർ : എച്ച് 1-645 / 2022 


18-02-2022 


മാനന്തവാടി താലൂക്കിൽ , എടവക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിൻസെന്റ്.സി . എൽ , S { 
0 ലൂയിസ്.സി.ഐ , ചിറ്റിലപ്പള്ളി ഹൗസ് , എടവക പി.ഒ , കല്ലോടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എടവക വില്ലേജിൽ പരേതൻറെ ഭാര്യ ലിസ്സി മാത . 
ചിറ്റിലപ്പള്ളി ഹൗസ് , എടവക പി . ഒ , ബോധിപ്പിച്ച അപേക്ഷയും മാനന്തവാടി തഹസിൽദാറുടെ റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-03-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


61 


2 


| മകൻ 


34 


ലിസ്ലി മാത്യ 
ഡിഗോ ലൂയി വിൻസെന്റ് 
ലിബിൻ മാത്യു വിൻസെന്റ് 
മരിയ ട്രീസ വിൻസെന്റ് 


3 


മകൻ 


32 


4 


മകൾ 


24 


നമ്പർ : H1-6222022 


18-02-2022 


മാനന്തവാടി താലൂക്കിൽ പൊരുത്തന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭാസ്കരൻ . കെ S / O ചാപ്പൻ 
നായർ , ആലക്കണ്ടി വീട് , തരുവണ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൊരുന്നത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോഭന , ആലക്കണ്ടി 
വീട് , തരുവണ.പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ പൊരുത്തന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-07-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 

ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാഭന 


ഭാര്യ 


62 


2 


ദീപിക.കെ.എം 


മകൾ 


33 


3 


ദീപ്തി .കെ.എം 


| മകൾ 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6713 


Revenue Department 


22nd February 2022 


നമ്പർ : എച്ച് 1-620 2022 


18-02-2022 


മാനന്തവാടി താലൂക്കിൽ , പയ്യമ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അജുൽ.സി.സി S / O ചാക്കോ , ചാലി 
ൽ ഹൗസ് , പയ്യംപള്ളി . പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പയ്യമ്പള്ളി വില്ലേജിൽ പരേതൻറെ പിതാവ് ചാക്കോ.സി.വി , ചാലിൽ 
ഹൗസ് , പയ്യംപള്ളി .പി.ഒ ബോധിപ്പിച്ച അപേക്ഷ പയ്യമ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അവിവാഹിതനാണ് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
| പിതാവ് 


1 


ചാക്കോ.സി.വി 


59 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6714 


KERALA GAZETTE 


Part III 


Wayanad District 


Mananthavady 


Taluk 


NOTICE 


നമ്പർ : 1530/2021 


20-02-2022 


വ 


അട്ടപ്പാടി താലൂക്കിൽ , കള്ളമല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവീന്ദ്രൻ നായർ , മടുക്കക്കുടിയിൽ 
വീട് , കൽക്കണ്ടി.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വെള്ളമുണ്ട വില്ലേജിൽ പരേതൻറെ മകൻ രതീഷ് , പാലച്ചാൽ വീട് , വെള്ളമുണ്ട ബോധിപ്പിച്ച അപേക്ഷ 
വെള്ളമുണ്ട് , കള്ളമല വില്ലേജ് ഓഫീസർമാർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-09-2005 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കാർത്ത്യായനി 


ഭാര്യ 


60 


2 


രതീഷ് 


മകൻ 


39 


3 


രാജീവ് 


മകൻ 


38 


4 . 


രഞ്ജിത്ത്.എം.ആർ 


മകൻ 


37 


നമ്പർ : എച്ച് 1-619 2022 


18-02-2022 


മാനന്തവാടി താലൂക്കിൽ , പയ്യമ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സണ്ണി തോമസ് 
, SO തോമസ് , കണക്കുപൊതിയിൽ വീട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പയ്യമ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ ജെസ്സി സണ്ണി , കണങ്ങുപൊതിയിൽ വീട് , 
ബോധിപ്പിച്ച അപേക്ഷ പയ്യമ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


59 


2 


ജെസ്സി സണ്ണി 
| അമൽജിത്ത് .കെ.എസ് 
അനഘപ്രിയ സണ്ണി 


മകൻ 


29 


3 


മകൾ 


26 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6715 


Revenue Department 


22nd February 2022 


തിരുത്തൽ പരസ്യം 


1 


എച്ച് 1-333 / 2022 


തീയതി 19/02/2022 


വ 


അനന്തരാവകാശ 


മാനന്തവാടി താലൂക്കിൽ , എടവക വില്ലേജിൽ താമസിച്ചുവരവെ 05/12/2017 തീയതിയിൽ 
മരണപ്പെട്ടുപോയി രമണി.എം.വി എന്നവരുടെ 

സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിന് പരേതയുടെ സഹോദരൻ 

ദിവാകരൻ സമർപ്പിച്ച അപേക്ഷപ്രകാരം 
കേരളഗസറ്റ് നമ്പർ 22 , വാല്യം 09 , തീയതി 2020 ജൂൺ 02 , , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
, പേജ് നമ്പർ 3877 , ക്രമനമ്പർ 4 , പ്രകാരം പ്രസിദ്ധീകരിച്ചുവന്ന പരസ്യത്തിൽ പരേതന്റെ 
അവകാശികളിൽ ക്രമനമ്പർ 7,8 അവകാശികൾക്ക് പരേതയുമായുള്ള ബന്ധം ക്രമനമ്പർ 7 . 
സിന്ധു , 34 വയസ്സ് , പരേതയുടെ മരണപ്പെട്ട സഹോദരി കമലാക്ഷിയുടെ മരണപ്പെട്ട മകൾ 
പത്മിനിയുടെ മകൾ എന്നും , ക്രമനമ്പർ 8.പ്രദീപ്കുമാർ , 35 വയസ്സ് , പരേതയുടെ മരണപ്പെട്ട 
സഹോദരി കമലാക്ഷിയുടെ മരണപ്പെട്ട മകൾ പത്മിനിയുടെ മകൻ എന്നും തിരുത്തി 
വായിക്കേണ്ടതാണ് . 


IN 


എച്ച് 1-333 / 2022 


19/02/2022 


മാനന്തവാടി താലൂക്കിൽ , എടവക വില്ലേജിൽ താമസിച്ചുവരവെ 23/07/2013 . തീയതിയിൽ 
മരണപ്പെട്ടുപോയ കല്യാണി , മേയ്ക്കൽ ഹൗസ് എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിന് പരേതയുടെ മകൻ ദിവാകരൻ സമർപ്പിച്ച അപേക്ഷപ്രകാരം കേരളഗസറ്റ് 
നമ്പർ 24,42,14 , വാല്യം 08,08,09 , തീയതി 2019 ജൂൺ 11,2019 ഒക്ടോബർ 22 , 2020 ഏപ്രിൽ 
07 , , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ പേജ് നമ്പർ 5501 , 9558 , 2844 , ക്രമനമ്പർ 6 , തിരുത്തൽ 
പരസ്യം , തിരുത്തൽ പരസ്യം പ്രകാരം പ്രസിദ്ധീകരിച്ചുവന്ന പരസ്യത്തിൽ പരേതയുടെ 
അവകാശികളിൽ ക്രമനമ്പർ 6,7 അവകാശികൾക്ക് പരേതയുമായുള്ള ബന്ധം ക്രമനമ്പർ 6 . 
സിന്ധു , 34 വയസ്സ് , പരേതയുടെ മരണപ്പെട്ട മകൾ കമലാക്ഷിയുടെ മരണപ്പെട്ട മകൾ 
പത്മിനിയുടെ മകൾ എന്നും , ക്രമനമ്പർ 7.പ്രദീപ്കുമാർ , 35 വയസ്സ് , പരേതയുടെ മരണപ്പെട്ട 
മകൾ കമലാക്ഷിയുടെ മരണപ്പെട്ട് മകൾ പത്മിനിയുടെ മകൻ എന്നും 

തിരുത്തി 
വായിക്കേണ്ടതാണ് 


ഒപ്പ് 
തഹസിൽദാർ 


താലൂക്ക് ഓഫീസ് 


മാനന്തവാടി 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:29:05 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


